Government of Kerala 
കിൽ സന്ധ 

20 


| Eg. No . 4ജി സ 
L -T 122009-201 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


VOL LIV 1 
വാല്യം 34 ) 


Titananamurtray, Turay 
-- തിരുവനന്തപുരം, ചൊവ്വ 


3rd November 2009 

2009 നവംബം 3 
12th Kartala 1931 
1931 കതികം 12 


സി 


i 


PART III 
Public Works Department 


PRE - QUALIFICATION TENDER NOTICE 
No. DB 13.732/2009. | 25th September 2009 . 

The tender for Pre-qualification and execution 
of the following work is invited by the undersigned 
from financially sound and well experienced 
Registered A Class Contractors/ Pirms of Kerala 
Public Works Department /Irrigation who have 
successfully completed at least one similar work 
costing more than 40 % (Forty percentage) of the 
estimate P . A . C . of work during the last five years . 
The application for tender schedule should be 
supported by certificate of prior experience in work as 
mentioned above obtained from agreement authority 
and tender schedule will be issued only to those 
who satisfy this condition . Necessary certificate 
in this effect shall be produced from the 
officers concerned not below the rank of Executive 
Engincer . Tenders should be submitted so as to 
reach the undersigned on or before date and time 
prescribed below by Registered Post/Speed Post . 
The receipt in Form T . R . 5 towards the purchase 
of tender schedule should be enclosed along with the 
tender documents . Courier tapals will not be 
accepted . 

Tender No . - PQ . 19/SESC/ 2009-10 . 
Name of work - Improvements to Alappuzha 

Thanneermukkam - Kottayam ( Alappuzha 

Madhura road) S . H , way between 
ch . 121954 to 24 /634 km . by BM and BC in 

Mararikkulam Constituency . 
Estimate P , A , G . - Rs . 707 Lakhs. 


Nature of work - Road worlas- Side - protective 

works and Road safety worlas . 
E . M . D . - Rs. 50, 000 . 
Cost of tender documents - Rs. 25,000 + 

12. 5 % VAT. 
Date and time of sale of tender documents 

- 3 - 11 - 2009 to 6 - 11- 2009, 3 p . m . 
Last date and time of receipt of tender 

| 10 - 11 -2009 , 4 p . m . 
Date and time of opening of tender - 10-11- 2009, 

4. 30 p . m . 
Time of completion - 15 months. 

All the conditions prevailing in this Depart 
ment regarding tender pre-qualifications are 
applicable to this tender also . Further 
details , if required can be had from this office 
during working hours . 

- സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ നിരത്തുകളും 
പാലങ്ങളും, ദക്ഷിണാമഖല , തിരുവനന്തപുരംചുവടെ 
ചേർത്തിരിക്കുന്ന പ്രവൃത്തിക്ക് പരിചയ സമ്പന്നരും 
സാമ്പത്തികശേഷിയുളളവരും ഈ പ്രവൃത്തിയുടെ 
40 % - ൽ കുറയാത്ത തുകയ്ക്കു ള്ള സമാനമായ 
ഏതെങ്കിലും ഒരു പണി ( ഒററ പണിറ്റ് കഴിഞ്ഞ അഞ്ചു 
വർഷത്തിനകം ചെയ്തുതീർത്തിട്ടുള്ളവരുമായ " എ 
ക്ലാസ് കരാറുകാർസ്ഥാപനങ്ങൾ എന്നിവരിൽ 
നിന്നും മുൻ യോഗ്യതാ നിർണ്ണയത്തിനും പ്രവൃത്തി 
ഏറെറടുത്തു നടത്തുന്നതിനുമുള്ള ദർഘാസു കൾ 
(പ്രത്യേകം മുദ്രവച്ച കവറുകളിൽ രജിസ്റ ർഡ 


തപാൽ സ്പീഡ് പോസ്റ്റ് മുഖാന്തിരം ക്ഷണിച്ചു 

കൊളളുന്നു . ടെണ്ടർ പരാണം വാങ്ങുമ്പോൾ 
ലഭിക്കുന്ന ഫാറം ടി , ആർ. 5 പ്രകാരമുളള രസീത് 
ടെണ്ടറിനോടൊപ്പം ഉ ൾ ക ക യ ഉ ളി 2 ക ണ താ ണ് . 
പ്രസ്തുത പനിയുടെ40 %- ൽ കുറയാത്തതും സമാന 
സ്വഭാവമുളളതുമായ് പണികൾക്ക് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ സർട്ടിഫിക്കററ് ഷെഡ്യൂളിനൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 

ദർഘാസം ഫോറങ്ങൾ താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഉദ്യോഗസ്ഥന്റെ ഓഫീസിൽ നിന്നും താഴെ പറയുന്ന 
പ്രവൃത്തിദിവസങ്ങളിൽ 25,000 രൂപയും12 . 5 % മൂല്യ 
വർദ്ധിത നികുതിയും അടച്ച് അപേക്ഷിച്ചാൽ 
ലഭിക്കുന്നതാണ്. അപേക്ഷയോടൊപ്പം മുൻപരിചയം 
സംബന്ധിച്ച എ ഗിമെൻറ് അധികാരികളുടെ 
സർട്ടിഫിക്കറ്റുകുടി ഹാജരാക്കിയാൽ മാത്രമേ 
ർഘാസ് വിതരണം ചെയ്യുകയുളളു . പൂരിപ്പിച്ച 
ടെണ്ടറുകൾ നിശ്ചയിക്കപ്പെട്ട തീയതിക്കും 
സമയത്തിനും മുൻപായി ര ജി സ • 4 ( 6 ഡ് 
പോസ്ററിലോ സ്പീഡ് പോസ്ററിലോ ലഭിക്ക 
താണ്. കൊറിയറിൽ ലഭിക്കുന്ന ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല . 
ദർഘാസം നമ്പർ - പാ . കus igംകയം 

എസ് . സി / 2009-10 . 
പ്രവൃത്തിയുടെ പേര് ആലപ്പുഴ - തണ്ണീർമുക്കം 

കോട്ടയം (ആലപ്പുഴ- മധുര റോഡ്} 
സംസ്ഥാന പാത ചെ , 12,954 മുതൽ 
24634 വരെ ബി , എം ആൻറ് ബി , സി , 
ചെയത് അ ഭി വി 8 9 ധ പ പ്പെ ടു ആ ൽ - 

മാരാരിക്കുളംനിയോജകമണ്ഡലം. 
അടങ്കൽത്തുക - രൂപ 707 ലക്ഷം. 
പണിയുടെ വിശദാംശങ്ങൾ - റോഡ് പണിയും 

വശങ്ങളുടെ സംരക്ഷണവും, 
നിരതദ്രവ്യം - രൂപ 50, 000 . 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 25 ,000 + 

- വാററ് @ 12 . 5 % . 
ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും 

3- 11- 2009 മുതൽ 6 -11 -2009, 3 മണിവരെ. 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 

- സമയവും - 10 -11-2009, 4 tbണി, 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 

10 -11 -2009 , 4 . 30 മണി, 
കാലാവധി - 15 മാസം, 


Six hundred Lakhs) of the estimate P .A .C 
of work during last five years. The application for 
tender schedule should be supported by Certificate 
of prior experience in works obtained from agrecment 
authority and tender schedule will be issued only 
to those who satisfy this condition . Tender should 
be submitted so as to reach the undersigned on or 
before 12 - 11- 2009 by Registered Post upto 4 p . m . 
(Courier will not be accepted ). The pre-qualification 
details will be opened on 12 - 11-2009 at 4 . 30 p . m . 
The technical bid with E . M , D . and Financial 
bid should be submitted in separate cover . Do not 
endlose the EMD with Financial bid . 

Tender No. — PQ 3/SEJ/EKM /2009-10 . 
Name of Work - Construction of Advocate 

General Office at Ernakulam , 
Estimate P . A . C . ---Rs. 1,500 Lakhs. 
E . M . D . -- Rs. 50, 000 . 
Cost of tender form - Rs. 25,000 +VAT. 
Brief Description of Work - Civil Works of 

7 storied building Approximate total area 
- 5228m ? . with pile foundation, Electrical, 

Electronics. fire fighting, lift, gencrator , 

sub -station etc . 
Date and time of sale of tender documents 

On 3rd, 4th and 5th of November 2009 upto 

4 p , m . 
Time of completion - 24 months. 

All conditions prevailing in PWD regarding 
tenders for pre- qualifications are applicable to 
this tender also . Further details required can 
be had from this office during working hours . 


പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസ് പരിഗണന 
യ്ക്കുള്ള മറ്റ് അനുബന്ധ നിയമങ്ങൾ ഈ 
ദർഘാസിനും ബാധകമായിരിക്കും, 
Office of the Superintending (Sd .) 
Engineer , Roads and Bridges, Superintending Engineer 
South Circle, 

(For and on behalf of 
Thiruvananthapuram . the Governor of Kerala ) . 


താഴെപ്പറയുന്ന പ്രവൃത്തിക്ക് സാമ്പത്തികശേഷി 
ഉളളവരും എസ്റ്റിമേററം തുകയുടെ നാൽപ്പത 
ശതമാനത്തിൽ കുറയാത്ത സമാനമായ ഒരു പ്രവൃത്തി 
എങ്കിലും 600 ലക്ഷംരൂപ ( അറുന്നൂറ് ലക്ഷം രൂപ 
കഴിഞ്ഞ അഞ്ചു വർഷത്തിനുളളിൽ ചെയ്തുതീർത്തി 
ട്ടുളളവരുമായ പൊതുമരാമത്ത് വകുപ്പിലെ പരിചയ 
സമ്പന്നരായ എ ക്ലാസ് രജിസ്ററർഡ് കരാറുകാർ 
സ്ഥാപനങ്ങൾ എന്നിവരിൽനിന്നും മുൻ യോഗ്യതാ 
നിർണ്ണയത്തിനും പ്രവൃത്തിക്കുമുളള ദർഘാസുകൾ 
മുദ്രവച്ച കവറിൽ ക്ഷണിച്ചുകൊളളുന്നു . ദർഘാസി 
നുളള അപേക്ഷയോടൊപ്പം മുൻപരിചയം വ്യക്ത 
മാക്കുന്നമുൻ യോഗ്യതാ സർട്ടിഫിക്കററ് ( ബന്ധപ്പെട്ട 
ഉടമ്പടിവച്ച് അധികാരികളുടെ) വയ°ക്കണ്ടതും ഈ 
വ്യവസ്ഥ പാലിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ടെണ്ടർ 
- ഷെഡ്യൂളുകൾ നൽകുന്നതുമാണ്. 

- ദർഘാസം പ്രമാണങ്ങൾ 2009 നവംബർ മാസം 
3 , 4 , 5 എന്നീ തീയതികളിൽ വൈകിട്ട് 4 മണിവരെ 
ഈ ഒാഫീസിൽനിന്നുംലഭിക്കും.പൂരിപ്പിച്ച ദർഘാസുകൾ 
2009 നവംബർ മാസം 12 -ാം തീയതി 4 മണിക്ക 
മുൻപായി രജിസ്റ ർഡ് തപാലിൽ കൊറിയർ 
സ്വീകരിക്കുന്നതല്ല ഈ ഓഫീസിൽ കിട്ടത്തക്കവിധം 
അയച്ചിരിക്കണം. മുൻ യോഗ്യതാ നിർണ്ണയത്തിനുമ 
ദർ ലാസുകൾ അന്നദിവസം 4 . 30 - ന് തുറക്കുന്നതാണ്. 
ഇ , എം ഡി , അടക്കം ചെയ്ത ടെക്നിക്കൽ ബിഡും 
ഫിനാൻഷ്യൽ ബിഡുംവെവ്വേറെ കവറുകളിൽ സമർപ്പി 
ക്കേണ്ടതാണ് . യാതൊരു കാരണവശാലും ഇ . എം ഡി , 
ഫിനാൻഷ്യൽ ബിഡിനോടൊപ്പം സമർപ്പിക്കരുത്. 
ടെണ്ടർ നമ്പർ - പി , ഇ .3എസ്. ഇ . ജെ . 
- ഇ . കെ . എം . 2009 -10 , 


PRE-QUALIFICATION TENDER NOTICE 
No . DB-1/ 2007- 08 ( Vol. II ) . 30th September 2009 , 

Tender for Pre- qualification and execution of 
the following work is invited by the Superintending 
Engineer, Judicial Buildings Circle , Edappally , 
Ernakulam from financially sound and well experienced 
Registered A Class Contractors /Pirms of Kerala 
Public Works Department who have successfully 
completed atleast one similar work costing more 
than 40 % (Forty percentage) Rs. 600 lakhs (Rupees 


injoram lojas 1100 - എറണാകുളത്ത് 

അ ഡ്വ. 8 സ റ ം ജ ന ന ൽ ആഫീസിന്റെ 
m om . . 
98 * OBUD HOS rozes _ Ons 1,500 elem . 
m 10:0) 13 042 50,000 
Abnejomu (n100mcmlho anes - OL 25 ,000 + 

aleim mla201. . 
പണിയുടെ സംക്ഷിപ്ത വിവരണം - ഏഴുനില 

60gs. vela [51a9 (3) , Qelisomlanmu . 
ADW000000loun , erno " 00, M60000 , 

mumi m a00011013 Deowo . 
( പതലനിലയുടെ ഏകദേശ വിസ്തീർണ്ണം - 

5228 al 21000 


ദർഘാസം സ്വീകരിക്കുന്ന അവസാന തീയതിയും 

MUDOL 2009 MJ COM . 12 -3 , 
79000 AA 4 ml. 


ജർ ഘാസം തുറക്കുന്ന തീയതിയും സമയവും - 

2009 molemo mom , 12 - 5 . 0900037 na 

4 . 30 am . 
nom Gordonia.dem Abe19201 - 24 3 TU ) . 

മുൻ യോഗ്യതാ നി ർ ന യ ക ക ഘ ാ സ പ ക 
സംബന്ധിച്ച എല്ലാ നിബന്ധനകളും ഇതിനും 
ബാധകമായിരിക്കും . ഇത് സംബന്ധിച്ച് കൂടുതൽ 
വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നും പവി 
ദിവസങ്ങളിൽ അന്വേഷിച്ച് അറിയാവുന്നതാണ്, 


Office of the Superintending 
Engineer, PWD Judicial 

(Sd . ) 
Buildings Circle , 

Superintending Eaginst 
Edappally, 

(For and on behalf of 
Kochi- 24 

the Governor of Kerala ) . 


A Clan Contractors / Firms (also having joint 
venturc ) registered in State P . W . D . having experience 
in the building construction work of similar nature 
and also consider themselves capable of taking up the 
construction of major building can obtain Pre 
qualification bids & tender schedule of the above 
building works from the office of under signed 
from 16 - 11 -2009 to 18 - 11- 2009 between 10 . 15 a . m . 
to 4 p , 

m o n application and payment of 
Rs. 25 ,000 + 12 . 5 % VAT. The Electricalwork of the 
above building shall be done simultaneously with 
approved licensets of Electrical Inspectorate under 
the supervision of Electrical wing of P . W . D . 
The contracors /firms themselves should produce 
r levant records to prove their eligi bility before 
the undersigned for obtaining the bids , the 
eligibility norms are as follows: 
1 . Contractor/ firms should exe ute Governº 

ment works of similar . Nature costing 
Rs. 198 Lakhs each during the last five 

financial years (Annual Turn Over ) . 
2 . Contractors Firms should have satisfactorily 

completed a single work at least not less 
than Rs. 132 lakhs ( Estimate PAC ) during 

the last 3 years . 
3 . Contractors /Firms should have a financial 

capacity of producing Bank guarantee at 
10 % of Contract amount of the work at 
the time of exccuting agreement . 
List of tools & plants 
Lorry /Tipper 

- 3 Nos . 
Hoist 
Cement Concrete Mixer - 3 → 
Vibrator . 
Pump 
Generator 

Scaffolding & Shuttering - 1500m2 
JCB 

- 1 No. 
Copy of certificatc . for item Nos. 1, 2 and 4 
attested by an officer not below the rank of 
Executive Engincer should be ubmitted along with 
the repuest for obtaing the bid . 

The filled up and signed P . Q . bids along with 
all required Pro forma and questionaires and 
certificates (in triplicate ) with E . M . D . for 
Rs. 50,000 pledged in favour of undersigned with 
executed preliminary agreement in stamp paper for 
Rs. 50 in one sealed cover ( P . Q . bid cover ) and 
Tender Schedule ( price bid ) in another cover 
superscribing the Name of work and the Pre 
Qualification bids as in the case may be sent by 
registered post so as to reach the office cf under 
signed before 4 p . m . on 25- 11- 2009 . The depart 
ment will not be responsible for any delay or loss 
in delivering by post . (Courier Service will not 
be accepted ). The tender documents will be issued 
only to the registered contractor s of PWD and 
are not transferable . If he date of receiving 
tender happened to be a public holiday, the tender 
will be received very next working day in the 
specified time. 


NAWWE 


PRE - QUALIFICATION TENDER NOTICE 
No. D5-3703/27 /2009, 

25th September 2009 
Bide from Contractors /Firms for Pre- qualificatiou . 
cum - Financial Bids are invited for and on behalf of 
the Governor of Kerala by the Superintending 
Engineer , Buildings and Local Works, 
Central Circle , Thrissur upto 4 p . m . on 25 -11- 2009 
for the work mentioned below (double cover system ) . 

Tender No. - P . Q . 41/2009 - 10 . 
Name of work - Construction of Revenue Staff 

Quarters Nedumkandam . 
Estimate PAC (Civil +- Electrical) - Rs . 330 Lakh . 
Details of work – 3 Storicd R . G . C . framed 

structure, 
Foundati- n - R . R . Masonry/R . C . C . Column 

footing 
Supersuructure - Brick work in CM 1:6 using 

country burnt brick . 
Doors - Anjili wood , PVC , 
Windows- Steel. 
Flooring -- Ceramic tiles/ Cement, 
Period of completion - 24 Months, 


The P . Q . bidy will be opened on 23 - 11- 2009 താപ്പറയുന്ന യോഗ തെളിയിക്കുന്നതിനുള 
at 4 . 30 p , m , and will be submitted to Chief 

മഖകൾ ദർഘാസ് വാങ്ങുന്നതിനുള്ള അപ് 
Bngineer s Committee for sorutiny and finalisation of യോടൊപ്പം ഹാജരാക്ഷനാണ്. 
pre- qualification panels . The cower containing tender 

( 1) കഞ്ഞ അഞ്ച് സാമ്പത്തിക വർഷതാളിൽ 
mbedule ( Price bid ) will be opened only after the 

പാർഷിക ഇടപാട തുക 198 ലക്കം 
inalisation of P . bids by Chiel Engineer ı 

രൂപയിൽ കുറയാത്ത സൗനമായ സർക്കാർ 
Committee and only those of the bidders who bave 

(സവത്തികൾ ഒ ം ം ത 1 ര 1 ക ണം . 
become pre - qualified for the particular work . 

ആയതിൻ ല്യമായ ഏറ്റവും പുതിയ 
The date and time of opening of price bid 

വർഷത്തിലെ ബാലൻസ് ഷീന ( രാവർ 
will be intimne ted to the pre -qualifted contractor / 

കണക്ക്) ഉള്ളടക്കം ചെയ്തിരിക്കണം. 
fron concerned in time. The tender of those who 

( 2 ) അപേക്കുകൾ പ്രവർത്തിയുടെ സൗനിക്കേറ് 
have and become qualified will not be considered on any 

അടങ്കൽ തുക 132 ലക്ഷം രൂപയെങ്കിലും 
account. 

ം കരാറിൽ . തികമായി ക 

മൂന്നുവർഷത്തിനുള്ളിൽ എന്റെ മ റ റ 3 , 6 
The tenders of the contractors/firm , without 

പാർത്തീകരിച്ചിരിക്കണം, 
TC4uired E . M . D , of Rs. 50, 000 pledged in 
the name of undersigned and the executed | ( 3) എസലാറിമറന തുകയുടെ 10 % ബാങ്ക് 
preliminary greement in Stamp Paport Worth 

ഗ്യാരണ്ടി നൽകുന്നതിനുള്ള സാമ്പത്തിക 
R .. 50 in Cover No . 1 ( Technical Bid ) will be 

ഷാ സ സ 2 0 0 1 നായിരിക്കണം, 
fuinmarily rejected . 

മത്തിനായി ഈ പ്രവൃത്തിയുടെ പേരിൽ 

ബാങ്കം തരുന്ന സിഫിക്കറ്റ് ട 
The condition in G , O . (P ) No . 84 /97 /PW & T 

ചെയ്തിരിക്കണം, 
dated 19 -8 -1997 and its amendments and all other 
conditioru prevailing in K . P . W . D . regarding the 

താഴെ പറയുന്ന ഒന്നികൾ സ്വന്തമായി 
pre -qualificarjon bids and tenders will remain 

ഉണ്ടായിരിക്കണതാണ്", 
incbanged and are equally applicable to the above 

( എ ) ലോറിയിപ്പ് 

- 3 എണ്ണം 
wort also . The dertigned reserves the right to 
reject all or any of the tonders en pre qualification 

വർ) മഹായിസ് " 
bids without assigning any reasons. Price preference of 

( സി ) സിമൻറ കോൺക്രീറ് 
10 % of the contraot amount of the lowest quoted 

മിക്സർ 

3 എണ്ണം 
contractor may be allowed to the tender submitted by 

( ഡി ) : ഒാബററർ 
M /s Kerala State Construction Corporation Limited . 
Ali ibc rules in PWD regarding the tenders are 

( 2 ) പമ്പ് 

- 3 എണ്ണം 
applicable to this tender also . 

( ഏ ") ജാറററർ 

- 2 എണ്ണം 

| ( 81) സ്കാഫോൾഡിംഗ 
arayരള ഗവർണ്ണർക്കുവേണ്ടി സുപ്രിംഗ 

ആൻറ് ഷിംഗ 

- 1500 ച . മ ?. 
എഞ്ചിനീയർ, ബിനിംഗ്സ് ആൻഡ് മാകൽ 
വർ സ , ധ്യമല, ആശ ശൂർ എത്തു 

(എച്ച്) , സി , ബി . 

- 3 എണ്ണം 
മരാമത്ത് വകുപ്പിൽ ജി സ് ടാർ ചെയ്തിട്ടുവം | കമനമ്പർ 1 , 2, 4 എന്നിവ തെളിയിക്കുന്നതിനുള 
!നാളെ സൂചിപ്പിക്കുന്ന വിധത്തിൽ പത്തി രേഖക എക്സികുട്ടീവ് എഞ്ചിനീയറും പദവിയിൽ 

മാറടുത്ത് നടത്തുന്നതിന് പരിചയസമ്പന്നരും കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടു 
സാമ്പത്തികശേഷിയുള്ളവരുമായ എ ക്ലാസ " കരാറുകാർ അത്തിയിരിക്കണം, 
സ°ഥാപനങ്ങൾ എന്നിവരിൽ നിന്നും താഴെ പറയുന്ന 
പവത്തിക്ക് മുൻയാഗ്യതാ നിർണ്ണയത്തിനും മുർയോഗ്യതാ നിർണ്ണയത്തിനും പരിക്കുകള 
പ്രhപൂർത്തിക്കുമുളള ദർഘാസുകൾ കടിച്ചുകൊള്ളുന്നു . ഫാറങ്ങൾ താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യാഗസ്ഥർ 
( ഡബി കവർ സഹിതം). ഈ പ്രവൃത്തിയുടെ ഓഫീസിൽനിന്നും 16 -11- 2009 മുതൽ ( പി 81 ... 
ഇലക്ട്രിക്കൽ വർക്കുകൾ ഇലക്ട്രിക്കൽ ഇൻസ്പക s ളിൽ 10 , 15 - നും 4 മണിക്കും ഇടയിൽ മൂപ 25,000 f 

ററിന്റെ അംഗീകാരമുളളതുകൊണ്ട് പി . ഡബ്ലിയു . 12. 5 % വാറ്റ് അടച്ച് അപേക്ഷിച്ചാൽ ലീക്കുന്നതാണ്. 
ഡി , ഇലക്ട്രിക്കൽ വിഗം എഞ്ചിനീയർമാരുടെ ) 3 -11- 2009, 4 മണിക്കുശഷം യാതൊരു കാരണവശാലും 
മേൽനോട്ടത്തിൽ നിർവ്വഹിക്കേണ്ടതാണ്. 

8:ംഘ ാസം ഫോറങ്ങൾ ലഭിക്കുന്നതല്ല . ദർഘാസ് 

സ്വീകരിക്കുന്ന അവസാന തിയതി 25-il-2009 , 
ദർഘാസ നമ്പർ - പi, ക്യൂ . 41 / 2009 -10 . 

4 മണിവരെയാണ്, 
പത്തയുടെ പര - നെടുംകണം റവന്യൂ 
- സാറാഫ " കാർട്ടേഴ്സ് നിർമ്മാണം. 

കരള കൺസ്ട്രക്ഷൻ കോർപ്പറേഷന് കാഞ്ഞ 

ദർഘാസുകൾ സമർപ്പിക്കുന്ന കരാറുകാരൻ ദർഘാസ 
അടങ്കൽ തുക ( സിവിൽ- - ഇലക്ടിക്കൽ) - തുകയിൽനിന്നും10 % കൂടുതൽ അനുവദനീയമാണ്. 
- നും 330 ലക്ഷം. 

പൂരിപ്പിച്ച ചോദ്യാവലികളടങ്ങിയ 

യാഗശാ 
വിവരണം -മൂന്നു നിലകളുളള ( പബലാത 

ഫാറ ഭ ( 3 കോടി) , നിരതദ്രവ്യം, പിലിമിനറി 
- കാൺക്രീററ് ചട്ടക്കൂടോടുകൂടിയ കെട്ടിടം 

എ tchൻ എന്ന പ് അ9 Mം ആദ്യത്തെ കൂവിലും 
; 

പത്ത്മുള ദർഘാസ് രണ്ടാ - കവല , 
ചുമർ ഇഷ്ടിക, 

( പi: 37 കം റുദവച്ച കവറുകളിൽ അടക്കം 
അടിത്തറ - കോൺക്രീററ് ഫൂട്ടിംഗ് കരിച്ചു . ായത് (പ്രവൃത്തിയുടെ പര: മററും യഥാവിധി 

വ്യറിനു മുകളിൽ എഴുത്: താഴെ 4 1 1 g 1 1 1 3 ; ന 
വാതിൽ _ആഞ്ഞിലി 1 പി വി , സി , 

ഉദ്യോഗസദാ കഫ1 - 1ൽ ദർഘാസ് ( പമാണങ്ങൾ 
ജനജ _- സ്റ്റീൽ , 

ഴി - :1 - 15:സാന തീയതി 4 മണിക്കു മുമ്പായി 

- അ : വ ദ ധ ത്ത | ൽ രജിസ്റ്റാർഡ് തപാലിൽ 
../ - 11: 02 ക " hഴെൽസ സിമൻ 3 . 

അയച്ചിരിമാതാf ന് ( കൊറിയർ സർവ്വീസിൽ വരുന്ന 
കാലാവധി - 2-t വാസം. 

bai കയ നu_ീകർ ക്കുന്നതല്ല . തപാൽ തകരാർമൂലമാ 


- വരികൾ 
വാ 
കടുങ്ങി 
, പാലം 


| ( 2) 


റങ്കിലും കാരണവശാലാ നീൾ* ചിത സമയം 
കഴിഞ്ഞുകിട്ടുന്ന ദർഘാസുകൾക്ക് ഡിപ്പാർട്ടുമെന്ററ 
യാരുവീധറായഉത്തരവാദിത്വവുംഎടുക്കുന്നതല്ല , 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന ദിവസം 
ഏ .എങ്കിലും കാരണവശാൽ് സർക്കാർ പൊതു അവധി 
- പഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുഅ പവർ: മി 
ിവസം നിശ്ചിത സമയംവരെ ദർഘാസ കവ 
സ്വീകരിക്കുന്നതാണ് . 


ദർഘാസ പ്രമാണങ്ങൾ . പൊതു പരാമത്ത 
വകുപ്പിലെ അംഗീകൃത കരാറുകാർക്കും - 1 
ലഭിക്കുന്നതും അവ കെ മാററം ചെയ്യുവാൻ പാടില്ല 
ത്തതുമാകുന്നു . മുൻ യോഗ്യത നിർണ്ണയത്തിനുള 
ദർഘാസിനോടൊപ്പം 50 രൂപയുടെ മുപ്പത്രത്തിൽ 
എഴുതി ഒപ്പിട്ട ( പാഥമിക ഉടമ്പടിയും50 ,000 രൂപയുടെ 
നിരവുംഉണ്ടായിരിക്കേണ്ടതാണ്. നിരത വ്യം 
തൃശ്ശൂ ർ സെൻ(ട്രൽ സ ർ ന ി യ സ ത പ ണ്ട | മ ഗ 
എഞ്ചിനീയറുടെ പേരിൽ നിക്ഷേപിച്ചതോ പണയപ്പെടു 

ിയതോ ആയിരിക്കണം. ചുരയാഗ നിർണ്ണയത്തി 
നുളള ദർഘാസുകൾ മാത്രം ദർ ഘാസം സ്വീകരിക്കുന്ന 
തിന് നിശ ചയിച്ച അവസാന ദിവസം വൈകിട്ട 
4 . 30 - ന് തുറക്കുന്നതും പൊതുമരാമത്ത് വകുപ്പ് ചീഫ് 
എഞ്ചിനീയറുടെ കമ്മിറ്റിയുടെ പരിഗണനയ്ക്കും 
ംഗീതിനും വേണ്ടി അ യ യ മ ന തു വാ ണം , 
ചീഫ് എഞ്ചിനീയർ മുൻഗണന ന ി ശ • പ യ ി ല 
അം ഗീകരിച്ച കരാറുകാരുടെയും സ്ഥാപനങ്ങളുടെയും 
പ്രവത്തിക്കുള്ള ദർഘാസുകൾ . 1 . തു 
പരിശോധിക്കുകയുളളു . ചീഫ് എ യെ 1 1 1 യ വ ടെ 

ഗ്യതാ നിർണ്ണയത്തിൽ ഉൾപ്പെടാത്ത കരാറുകാരുടെ 
(പുവുത്തിക്കുളള ദർഘാസുകൾ തുറക്കാം കണ 
നിരസിക്കുന്നതായിരിക്കും , 


2 Construction of Chikkaloor bridge 

on Koodathummal- Nadavayal 
Veliyambam Road in Wayanad 

District - Rs. 910 Lakh - 24 Months 
Kozhikode District 
Strengthening of Muthambi bridge and 

construction of approach road 
Rs. 220 Lakh 

- 12 Months 
4 Construction of Kovilakam 

Thazham Bridge across Raman 
Puzha at Kovilakam Thazham 
in Kozhikode District 
Rs. 400 Lakh 

20 Months 
5 Construction of Parakkadavu 

Bridge across Poonoor Puzha . 
in Kozhikode District 
( Balance Worl ) - 
Rs. 276 Lakh 

- 12 Months 
Malappuram District 
6 - Construction of Maithrakkadavu 

bridge across Chaliyar river 
in Malappuram District - 
Rs, 900 Lakh 

- 24 Month 
Palakkad District 
Construction of Muriyamkanni 

bridge at - km . 7, 000 of . 
Srcekrishnapuram -Karinkallathani 

Road --Rs. 400 Lakh , 20 Montlis 
Construction of Kombam kallu 

bridge across Palakkuzhi river 

in Palakkad District 
- Rs. 470 Lakh 

22 Months 


- യോഗ്യത നിർണ്ണയിച്ച കരാറുകാരുടെ സ്ഥാപന 
ആളുടെ പ്രവർത്തിയുളള ദർഘാസുകൾ തുറക്കുന്ന 
സമയവും തീയതിയും ബന്ധപ്പെട്ടവരെ മുൻകൂട്ടി 
റിയിക്കുന്നതായിരിക്കും . യാതൊരു കാരണവും 
കാണിക്കാത്ത ദർഘാസുകൾ നിയസിക്കുവാനുളള 
അവകാശവും താഴെ ഒപ്പിട്ടിരിക്കുന്ന ഓഫീസർ 
ഉണ്ടായിരിക്കും, പോ ആ 4 രാ 4 അ് വ ക , പി ഒ 
ർഘാസുകൾ സംബന്ധിച്ച എല്ലാ വ്യവസ്ഥകളും 
ഇതിനും ബാധകമായിരിക്കുന്നതാണ്. 


Ollice of the 
Superintending Engineer , 
Buildings and LocalWorks, 
Central Circle , 
Thrissur 


- (SM , 
Superintending Engiase". 


" PRE - QUALIFICATION CUM 
TENDER NOTICE 

[ 44/2009 ] 
No , DC -13/ 190/2009 . - 9th September 2009. 

Pre - qualification cum tenders are invited by 
Superintending Engineer , Roads and Bridges North 
Circle , Kozhikode for the following Stimulus Package 
Works for and on behalf of the Governor ofKerala . 
SL . Name of Work with 

Tims of 
No . Estimate PAC 

Completion 


Cost of tender form is Rs. 25 ,000 + VAT each , 
| E . M . D . of Rs. 50, 000 each should be endorsed 
for all works, in favour of Superintending Engineer . 
The date of issue of tender documents is from 
20- 11 - 2009 to 24 - 11- 2009 upto 12. 1 . Last date of 
receipt of tender is on 30 - 11- 2009 upto 4p .m . The 
Technical bids will be opened at 4 . 30 p . m . on the 
same day . If it falls as a holiday, the next working 
day will be taken into account. The Contractor 
having A Class Registration in PWD /Irrigation 
Dapartment of Kerala State and who have completed 
atleast one work of similar nature having a magnitude 
of 40 % of the estimate cost of above works within 
5 years. The documents in proof of this shall be 
produced along with the application for tender 
documents. The E . M . D . and Preliminary Agreement 
should be enclosed within the technical bid . All other 
conditions prevailing in P . W . D . regarding pre 
qualification bids and tenders are laid down in 
G . O . ( P ) No . 84/ 97/ Pw & T dated 19 -8 -1997 will be 
applicable . Concession which are clowed to the Kerala 
State Construction Corporation and Labour Contract 
Co-operative Societies as per rules in force will be 
applicable. Tendar documents will se accepted by this 
office only through Registered PostSpeed Post . Furthe. 
details can be had from this office on all working days 


| 1 


Wayanad District 
Construction of Kozhukkalodi 

bridge in Kellur - Cheriyamkolli 
Vilambukandam -Kambalakkad 
road - Rs.500 Lakh 

22 Months 


കേരള ഗവർണ്ണർക്കുവേണ്ടി : താഴെ പറയുന്ന നിരതദ്രവ്യം, പ്രാഥമിക ഉടമ്പടി എന്നിവ പ്രീ -ക്വാളി 
സ നിമുലസ് പാക്കേജിൽപ്പെട്ട പ്രവർത്തികൾക്ക് ഫിക്കേഷൻ ബിഡഡുകളോടൊപ്പംഅയയ്ക്കണതാണ . 
മുനയോഗ്യതാ - നിർണ്ണയ ദർഘാസുകൾ ക്ഷണിച്ചു 19 - 8 -1998 - ലെ 81 , 8 , 1 97പf, ഡബ്ല്യ . 
കൊളളുന്നു . 

ആൻറ് ടി , യിൽ പറയുന്ന എല്ലാ നിബന്ധനകളും 

കുടാതെ പൊതുമരാമത്ത് വകുപ്പിൽ കരാറുകാരുടെ 
- ( ക ( പ്രവർത്തിയുടെ പേരും നിർമ്മാണ 

മുൻ യോഗ്യതാ നിർണ്ണയ ദർഘാസം - സംബന്ധിച്ച് 
നമ്പർ - അടങ്കൽ തുകയും 

കാലാവധി 

നിലവിലുള്ള എല്ലാ നാ യ മ ആ ഉ . ഇതിനും 

ബാധകമായിരിക്കും. കേരള സ്റേറാ കൺസ്ട്രക്ഷൻ 
വയനാട് ജില്ല 

കാർപ്പറേഷൻ, ലേബർ 1 ക ാ ൺ 9 0 ക * 0 o 

സൊസൈററികൾ എന്നിവയ്ക്ക് നിയമ പ്രകാരമുളള 
വയനാട് ജില്ലയിലെ “ കെല്ലൂർ 

എല്ലാ ആനുകൂല്യങ്ങളും ഇതിനും വാ 

ബാധകമായിരിക്കും, 
ചെറിയംപളളി - വിലവുകണ്ടം 

അപേക്ഷകർ അതാതു പ്രവർത്തിയുടെഅടങ്കൽതുകയുടെ 
ക സ ല ക്കാ 5° 2 0 2 ഡ 1 ൽ 

40 ശതമാനത്തിൽ കുറയാത്തതും സമാനസ്വഭാവമുള 
കൊഴുക്കലോടി പാലം നിർമ്മാണം 

തുമായ ഒരു പ്രവൃത്തിയെങ്കിലും ചെയ്തുതീർത്തിട്ടു 
രൂപ 500 ലക്ഷം 

- 212 മാസം ളളവരുമായ എ ക്ലാസ് കരാറുകാർ ആയിരിക്കണം. 

ഇതിനുള്ള രേഖകൾ - രജിസ്റർഡ് തപാലിലാ 
- വയനാളം ജില്ലയിലെ കടത്തുമ്മൽ 

സ്പീഡ് പോസ്ററ് മുഖാന്തിരമോ മാത്രമേ 
നടവയൽ- വെളിയമ്പം മോഡിൽ 

സ്വീകരിക്കുകയുളളു . കൂടുതൽ വിവരങ്ങൾ ഈ 
ചീക്കലൂർ പാലം നിർമ്മാണം 

ആഫീസിൽ നിന്നും എല്ലാ ( 

പത്തിദിവസങ്ങളിലും 
. രൂപ 910 ലക്ഷം 

. 24 മാസ 

അറിയാവുന്നതാണ്. 
കോഴിക്കോട് ജില്ല 

Offioe of the 
3 കാഴിക്കേ വട് ജില്ലയിലെമുത്താമ്പി 

Superintending Engineer 
പാലം ബ ല ക പ ടു ത്ത ല ം 

P . W . D . Roads & Bridges 
-അപാച്ച് റോഡ് നിർമ്മാ ണവ - 
രൂപ 220 ലക്ഷം 12 മാസം , North Circle, 

| (Sd ., 
കോഴിക്കോട് ജില്ലയിൽ കോവിലകം 

Kozhikode. 

Superintending Enginda . 
താഴത്ത് രാമൻ പുഴയ്ക്ക് കുറുകെ 
കോവിലകം താഴം പാലം 
നിർമ്മാണം -രൂപ. 400 ലക്ഷം 20 മാസം 
കോഴിക്കോട് ജില്ലയിൽ പൂനൂർ 
പുഴയ് ക്ക് കുറുകെ പാറക്കടവ് 
പാലം നിർമ്മാണം ( ശഷിച്ച 
( പവിത്തികൾ) - രൂപ 276 ലക്ഷം 12 മാസം 


മലപ്പുറം ജില്ല 
മലപ്പുറം ജില്ലയിൽ ചാലിയാർ 
പുഴയ്ക്ക് കുറുകെ കൈ തകടവ് 
പാലം നിർമ്മാ ണം 
രൂപ 900 ലക്ഷം 

| 24 മാസം 


പാലക്കാട് ജില്ല 


7 പ ാ ല = 0 s : ജ 1 ല യ ി ഒ ല 

( ശീകഷ്ണപുരം--കരിങ്കല്ലത്താണി 
• റോഡിൽ ക്, മി , 71000- ൽ 

മുറിയംകണ്ണി പാലം നിർമ്മാണം 
- രൂപ 400 ലക്ഷം 

20 മാസം 
- 8 പാലക്കാട് ജില്ലയിൽ പാലക്കുഴി 

പുഴയ്ക്ക് കുറുകെ കൊമ്പം കല്ല് 
പാലം നിർമ്മാണം - 
രൂപ 470 ലക്ഷം 

- 22 മാസം 


. എല്ലാ പ്രവർത്തികൾക്കും ദർഘാസ് ഫോറത്തിനും 
വില രൂപ 25 , 000 + വാററും, നിരതദ്രവ്യം 50, 000 രൂപ 
വീതവും ആയിരിക്കും . ദർഘാസ് . സംബന്ധിച്ച 
നിലവിലുളള എല്ലാ നിബന്ധനകളും ഇതിനും ബാധക 
മായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഇൗ ഒാഫിസീൽ 
നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചറിയം 
വുന്നതാണ്. ദർഘാസ പ്രമാണങ്ങൾ 20- 11- 2009 
മുതൽ 24- 11 - 2009 ഉച്ചയ്ക്ക് 1 മണിവരെ നൽകുന്ന 
താണ്. ദർഘാസം സ്വീകരിക്കുന്ന അവസാന തീയതി 
30- 11 - 2009 വൈകുന്നേരം 4 മ ണിവരെ, മുൻ യോഗ്യതാ 
(പ്രമാണങ്ങൾ അന്ന ദിവസം 4 . 30- ന് തുറക്കുന്നതാണ്. 
അന്നേ ദിവസം അവധിയാണെങ്കിൽ അടുത്ത പ്രവൃത്തി 
ദിവസം തുറക്കുന്നതാണ് . 


